Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


ം 


കേ 


- 


GOVE 


ക്കാർ . 


രള സർക് 
WNMENT OF 


- 


- 


OF KERA 


- 
- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II | 
വാല്യം 2 [ 


15th January 2013 
2013 ജനുവരി 15 
25th Pousha 1934 
1934 പൌഷം 25 


1 


3 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Scheduled Caste Development Department 


ദർഘാസ് പരസ്യം 


- (1) 


നമ്പർ കെ1- 838 / 2010 . 


2012 ഡിസംബർ 20. 


Description of Items— Drawing Table Slope type with 
Anjili wood : 150 X90 X 90 - 80cm standard Specification - 
21 Nos. 


കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖലാ 
ട്രെയിനിംഗ് ഇൻസ്പെക്ടറാഫീസിൽ നിന്നും പാണ്ടിക്കാട് 
( മലപ്പുറം ജില്ല ) ഐ . ടി . ഐ .യിലേയ്ക്ക് ഡ്രോയിങ്ങ് ടേബിളുകൾ 
വിതരണം നടത്തുന്നതിന് പ്രത്യേകം പ്രത്യേകം സീൽചെയ്ത 
ക വറുകളിൽ മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്നുംക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ കെ1- 838 / 10. 


നിബന്ധനകൾ 


- 1. പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ ഇൻസ്പെക്ടർ ഓഫ് 

ട്രെയിനിംഗ്, ഉത്തരമേഖല , പട്ടികജാതി വികസന വകുപ്പ്, 
സിവിൽ സ്റ്റേഷൻ, ബി - ബ്ലോക്ക്, 6 -ാം നില , 
കോഴിക്കോട്-20 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും 
കവറിനു പുറത്ത് ദർഘാസ് പരസ്യ നമ്പരും ഏത് 
സ്ഥാപനത്തിലേക്ക് ഫർണിച്ചറുകൾ വിതരണത്തിനുള്ള 
ടെണ്ടർ എന്ന് എഴുതേണ്ടതുമാണ്. 


അടങ്കൽ തുക - 3,32,850 
നിരതദ്രവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില 700 + നികുതി. 

ദർ ഘാസ് വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 19- 1- 2013, 3 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 21- 1- 2013 , 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 22- 1-2013 , 3 
മണി. 


2. ടെണ്ടർ ഫോറത്തോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിലുള്ള 

പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതുമാണ്. വൈകി 
കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 

സ്വീകരിക്കുന്നതല്ല . 
3. പട്ടിക ജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ 

- അംഗീകാരത്തിന് വിധേയമായി ടെണ്ടർ ഉറപ്പിക്കുന്നതാണ്. 
4. ബന്ധപ്പെട്ട ഐ . ടി. ഐ . ട്രെയിനിംഗ് സൂപ്രണ്ട് ഫർണിച്ചറു 

കൾ വാങ്ങി പരിശോധിച്ച് ഗുണനിലവാരം 

ഉറപ്പുവരുത്തിയതിനുശേഷം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
5. ടെണ്ടർ ഒറ്റയ് ക്കോ കൂട്ടായോ റദ്ദാക്കുവാനോ 

നിരസിക്കുവാനോ ഉള്ള അധികാരം പട്ടികജാതി വികസന 
വകുപ്പ് ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


6. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 

തിരിച്ചു നൽകുന്നതല്ല . 
7. ടെണ്ടർ ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഇതേ 
സമയത്ത് ടെണ്ടർ നടത്തുന്നതായിരിക്കും. 


8. സർക്കാർ ടെണ്ടറുകൾക്കുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 

ടെണ്ടറിനും ബാധകമായിരിക്കും. 
- 9. ദർഘാസ് ഫോറത്തിന്റെ പകർപ്പിന് നിയമാനുസൃത 

വിലയായിരിക്കും. 
10 . സർക്കാർ ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
11. ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, ബാങ്ക് ഡാറ്റുകൾ 
മുതലായവ ദർ ഘാസ് ഫോറത്തിന്റെ വില യാ യി 

സ്വീകരിക്കുന്നതല്ല. 
12 . പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ 
- മൊത്തം വിലയും അതിന്റെ ടാക്സ് അടക്കം തുകയുടെ 
1 % ( ഒ ര ത ശ ത മ ാ ന റ ) 

നിരതദ്രവ്യവും കെട്ടിവെയ്ക്കേണ്ടതാണ്. 
13. ടെണ്ടർ സമർപ്പി ക്കു മ്പോൾ EMD Exemption 

ഉള്ള വ രാ ണെങ്കിൽ ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പും, അവർക്ക് Exemption അനുവദിച്ചിട്ടുള്ള 
ഉപകരണങ്ങളുടെ ലിസ്റ്റും സാക്ഷ്യപ്പെടുത്തിവെച്ചിരി 

ക്കേണ്ടതാണ്. 
ഉത്തരമേഖലാ ട്രെയിനിംഗ് 

- ( ഒപ്പ്) 
ഇൻസ്പെക്ടർ ആഫീസ്, ട്രെയിനിംഗ് ഇൻസ്പെക്ടർ 
കോഴിക്കോട്. 


